O 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12 / 12 -14 


सत्यमेव जयते 


GOVERNM 


- 
കരള 


സർക്കാ 


VMENT OF 


නෑ6. 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th May 2012 
| 2012 മേയ് 8 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


18th Vaisakha 1934 
1934 വൈശാഖം 18 


PART III 
Fisheries Department 


ലേല നോട്ടീസ് 


നമ്പർ 140 / 2012 - 13. 

2012 ഏപ്രിൽ 1. 
2012 ഏപ്രിൽ മാസം 1 -ാം തീയതിമുതൽ 2013 മാർച്ച് മാസം 
31 -ാം തീയതി വരെയുള്ള കാലയളവിൽ പന്നിവേലിച്ചിറ ഫിഷറീസ് 
കോംപ്ലക്സിന്റെ വക ഫാമിന്റെ പരിസരത്ത് നിൽക്കുന്ന 
കായ്ഫലമുള്ള തെങ്ങുകളുടെ മേലാദായം ശേഖരിക്കുന്ന 
തിനുള്ള അവകാശം 2012 മേയ് മാസം 25 -ാം തീയതി പകൽ 
11 മണിക്ക് ആഫീസിൽ വച്ച് സൂപണ്ട് പരസ്യമായി ലേലം 
ചെയ്തു കൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങുന്നതിനുമുമ്പായി - 500 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

- സർക്കാർ വക ലേലം ഏറ്റെടുത്ത് കരാർ വീഴ്ച ച 
വരുത്തിയിട്ടുള്ളവർ ലേലത്തിൽപങ്കെടുക്കാൻ അർഹരല്ല. ഏറ്റവും 
കൂടിയ തുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ഫിഷറീസ് ഡയറക്ടറുടെ 
അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

- ലേലംമൂന്നു വിളിച്ച് നിർത്തിയാൽ ഉടൻതന്നെ നിരതദ്രവ്യം 
ഉൾപ്പെടെ ലേല സംഖ്യയുടെ നാലിൽ ഒന്ന്തുക ലേലക്കാരൻ 
അപ്പോൾത്തന്നെ ഡേ മണിയായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

- ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി. 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ആഫീസിൽ ഹാജരായി 
- 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു കരാർ ഉടമ്പടി എഴുതിത്തരേണ്ടതും 
അതിനു വിപരീതമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലക്കാരൻ 
കെട്ടിവച്ച തുക കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതായിരിക്കും. ടി ഉടമ്പടി എഴുതുന്നതിനുമുമ്പായി 
കാല്പലം എടുക്കാൻ പാടില്ലാത്തതുമാകുന്നു . 


ലേലത്തുകരണ്ട്ഗഡുക്കളായി അടയ്ക്കാവുന്നതാണ്. 1 -ാം 
ഗഡുവായ പകുതിതുക ഉടമ്പടിയോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതും 
2 -ാം ഗഡുവായ ബാക്കി മുഴുവൻ തുകയും 2012 സെപ്റ്റംബർ 
മാസം 30 -ാം തീയതിക്കു മുമ്പായി അടച്ചു തീർക്കേണ്ടതുമാണ്. 

- ലേലത്തുകയുടെ തവണകൾക്ക് മുടക്കം വരുത്തിയാൽ 
മുടക്കം വരുത്തിയ തീയതി മുതൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് 
6 % നിരക്കിലും രണ്ടാമത്തെ മാസത്തേക്ക് 8 % നിരക്കിലും 
തുടർന്നുള്ള കാലത്തേക്ക്10 % നിരക്കിലും പിഴ അടയ്ക്കേണ്ടതാണ്. 
- രണ്ടാം തവണ ലേലക്കാരൻ പണം അടയ്ക്കാൻ പിഴ വ് 
വരുത്തുകയാണെങ്കിൽ തുടർന്ന് ആദായം എടുക്കുന്നതിനുള്ള 
അവകാശം റദുചെയ്യുന്നതും പുനർലേലം നടത്തി സെക്യൂരിറ്റി 
തുക കണ്ടുകെട്ടുന്നതുമാണ്. 

-- വേലക്കാരൻ ഡിപ്പാർട്ട് മെന്റ് പ്രവർത്തനങ്ങൾക്ക് 
തടസ്സമുണ്ടാക്കാൻ പാടില്ലാത്തതും ഫിഷ് ഫാമിന്റെ 
പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെഭാഗമായി 
ഫാമിലെ ലേലം ചെയ്ത വൃക്ഷങ്ങൾഉൾപ്പെടെയുള്ളഏതൊരു 
വൃക്ഷ വും മുറിച്ചു മാറ്റുന്നതിനുള്ള അധികാരം ചുവടെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ഈ 
വിഷയങ്ങൾ സംബന്ധിച്ചുണ്ടാകുന്നഏതൊരു തർക്കങ്ങൾക്കും 
നഷ്ടപരിഹാരങ്ങൾക്കും ഫിഷറീസ് ഡയറക്ടറുടെ തീരുമാനം 
അന്തിമമായിരിക്കും. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം നടത്തുവാൻ തീരുമാനിച്ച 
ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ ആഫീസുമായി 
ബന്ധപ്പെടുക ( ഫോൺ: 0468 2214589). 


ഫിഷറീസ്സൂപ്രണ്ടിന്റെ കാര്യാലയം, 
പന്നിവേലിച്ചിറ , കോഴഞ്ചേരി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


